54 


THRISSUR DISTRICT 


Mukundapuram Taluk 


പരസ്യം 


നമ്പർ സി2-9413 2020 . 


2020 ഡിസംബർ 7 , 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുളള 
പക്ഷം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ഓഫീസിൽ 
ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാ തെയോ 
സമ യ പ രി ധിക്കു ശേഷമാ ലഭിക്കുന്ന പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ എച്ച്3-9844 / 2020 . 

2020 ഡിസംബർ 4 . 
ആലുവ താലൂക്ക് , മഞ്ഞപ വില്ലേജിൽ ചന്ദ്രപ്പുര കരയിൽ 
മഞ്ഞക്കാലായിൽ വീട്ടിൽ തോമസ് മകൻ ജോസ് എം . തോമസ് 
17-9-2019 - ൽ മരണപ്പെട്ടതാണെന്നും ഒരു അവകാശസർട്ടിഫിക്കറ്റ് 
അനുവദിച്ചുകൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ 
മകൻ ടോം സി ജോസ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള താ ണ് . 
ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
താഴെപ്പറയുന്നവരാണ് പരേതന്റെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 


മുകു ന്ദ പു രം താ ലൂ ക്ക് , കല്ലൂർ വില്ലേജ് , കല്ലൂർ 
ദേശത്ത് കൈപ്പിള്ളി വീട്ടിൽ ലക്ഷ്മി ക്കു ട്ടി യമ്മ മകളും 
പി . കൃഷ്ണൻകുട്ടി നായർ ഭാര്യയുമായ കെ . സരസ്വതി അമ്മ 
എന്നവർ 29-3-2016 -ാം തീയതി മരണപ്പെട്ടുവെന്നും അവരുടെ 
അവകാശിക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്ക് 
പരേതയുടെ മകൻ ശ്രീകുമാർ എന്നയാൾ , ബാങ്കിൽ ഹാജരാക്കു 
ന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി സമർപ്പിച്ച അപേക്ഷയെ 
ക്കുറിച്ച് അന്വേഷണം നടത്തിയ തിൽ താഴെപ്പറയുന്നവർ 
മാത്രമാണ് പരേതയുടെ നിയമാനുസൃത അവകാശികളെന്നു 
കാണുന്നതിനാൽ അവരെമാത്രം അവകാശികളായി കാണിച്ചു 
കൊണ്ട് ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതുകൊണ്ട് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെടുത്തിയ തീയതിമുതൽ 30 ദിവസത്തിനകം ഈ 
ആഫീസിൽ ഹാജരായി രേഖാമൂലം ആക്ഷേപം തെളിയിക്കേണ്ട 
താണ് . തപാൽമാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കുശേഷമോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ സ്വീകാര്യമല്ലെന്നും പരസ്യം 
ചെയ്യുന്നു . 


നമ്പർ 


ബന്ധം 


1 


ഡെയ്സി ജോസ് 


ഭാര്യ 


51 


2 


ടോംസി ജോസ് 


മകൻ 


23 


പേര് 


ടെൽന ജോസ് 


3 


വയസ് 


മകൾ 


പരേതയുമായുള്ള 


21 


ക്രമ 
നമ്പർ 


ബന്ധം 


1 


ഭർത്താവ് 


91 


പി . കൃഷ്ണൻകുട്ടിനായർ 
ജയലക്ഷ്മി 


2 


മകൾ 


64 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുളള 
പക്ഷം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ഓഫീസിൽ 
ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രി ധിക്കു ശേഷമോ ലഭിക്കുന്ന പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 


3 


രമ 


62 


4 


മകൻ 


61 


5 


57 


>> 


കെ . ശ്രീകുമാർ 
ഹേമചന്ദ്രൻ 
ഉഷാദേവി 
വിജയലക്ഷ്മി 


6 


മകൾ 


55 


7 


53 


>> 


8 


രാജീവ് 


മകൻ 


51 


9 


കൃഷ്ണകുമാർ 


48 


നമ്പർ എച്ച്3-988012020 . 

2020 ഡിസംബർ 4 , 
ആലുവ താലൂക്ക് , മറ്റൂർ വില്ലേജിൽ മാണിക്യമംഗലം 
കര യിൽ പട്ടു കൂടി 

വീട്ടിൽ മാധ വൻ മകൻ വത്സൻ 
24-11-2013 - ൽ മരണപ്പെട്ടതാണെന്നും ഒരു അവകാശസർട്ടിഫിക്കറ്റ് 
അനുവദിച്ചുകൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരേതന്റെ ഭാര്യ 
സുനിത അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് . ബന്ധപ്പെട്ട വില്ലേജ് 
ഓഫീസർവഴി അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവരാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശികൾ എന്നറിവായിരിക്കുന്നു . 
കമ് പേര് പരേതനുമായുള്ള 

വയസ് 


താലൂക്കാഫീസ് , 
മുകുന്ദപുരം . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Kodungallur Taluk 


നമ്പർ 


ബന്ധം 


പരസ്യം 


1 


സുനിത 


ഭാര്യ 


57 


( 1 ) 


2 


രേഷ്മ 


മകൾ 


31 


3 


ഗ്രീഷ്മ 


29 


നമ്പർ എ4-8549 / 2020 . 


2020 ഡിസംബർ 7 , 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും പരാതിയുളള 
പക്ഷം പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി 
മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ ഓഫീസിൽ 
ഹാജരാകേണ്ടതാണ് . തപാൽ മുഖേനയോ അല്ലാതെയോ 
സമ യ പ രിധിക്കു ശേഷമാ ലഭിക്കുന്ന 

പരാ തി കൾ 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
ആലുവ . 

തഹശീൽദാർ . 


കൊടുങ്ങല്ലൂർ താലൂക്ക് , ചെന്ത്രാപ്പിന്നി വില്ലേജ് , കാരയിൽ 
വേലപ്പൻ മകൻ നാരായണൻ കെ . വി . 6-8-2011 -ാം തീയതി 
മരണമടഞ്ഞു . പരേതന്റെ ഭാര്യ മനോമണി ടി . എൻ . അവകാശ 
സർട്ടി ഫിക്കറ്റിനു വേണ്ടി സമർപ്പിച്ച അ പേ ക്ഷ യിന്മേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെപ്പറയുന്നവർ മാത്രമാണ് 
അവകാശികളെന്നു കാണുന്നു . അപ്രകാരം അവകാശികളെ 
ചേർത്ത് 

സർട്ടിഫിക്കറ്റ് നൽകുന്ന തിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ 
പസിദ്ധപ്പെടുത്തിയ തീയ തി മുതൽ 30 ദിവ സ ത്തി നകം 


262 


